Reg. No . രജി. നമ്പർ 
KL / TV ( N ) /12 / 2006 -2008 


Government of 

Kerala 
കേരള സർക്കാർ 

2008 


. 


Eat an K 


नत्व 


अपक्ष 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No . 


Vol. LIII 
വാല്യം 53 


6th May 2008 
| 2008 മേയ് 6 
16th Vaisakha 1930 
1930 വൈശാഖം 16 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART IV 
Private Advertisements and Miscellaneous Notifications 


Private AdvertisemenPARET 


കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് 

വിജ്ഞാപനം 
നമ്പർ PRI- 231/2008. 

2008 മാർച്ച് 22 . 
- പാലക്കാട് ജില്ലയിൽ ചിറ്റൂർ താലൂക്ക്, കോഴിപ്പതി 
വില്ലേജിൽ വണ്ണാമടയിൽ പുതുതായി നിർമ്മിക്കുന്ന 33 കെ . 
വി . സബ്സ്റ്റേഷനിലേക്ക് വലിക്കുവാൻ പോകുന്ന 33 കെ . വി . 
11 കെ . വി. ട്രാൻസ്മിഷൻ, സബ് ട്രാൻസ്മിഷൻ ലൈനുക 
ളുടെ പ്രാരംഭ സർവെയും അനുബന്ധ നിർമ്മാണ പ്രവർത്തന 
ങ്ങൾക്കു മായി കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് 
ഉദ്യോഗസ്ഥൻമാരും അവർ താൽക്കാലികമായി നിയമിക്കുന്ന 
വരും പാലക്കാട് ജില്ലയിലെ കൊഴിഞ്ഞാമ്പാറ, കോഴിപ്പതിവില്ലേ 
ജുകളിൽ പെടുന്ന നാട്ടുകൽ, സി . പി . ചള്ള, ശങ്കരം ചള്ള, 
അഞ്ചാം മൈൽ, വെള്ളാരംകൽ മേട്, വണ്ണാമട എന്നീ പ്രദേശ 
ങ്ങളിൽ സ്ഥിതിചെയ്യുന്ന വസ്തു വകകളിൽകൂടി അവരുടെ 
നിയമാനുസൃത കൃത്യ നിർവ്വഹണത്തിനായി ആവശ്യമായി 
തോന്നുന്ന ഏതു സമയത്തും പ്രവേശിക്കുന്നതാണെന്ന വിവരം 
2 003 - ലെ ഇല ക് ടി സിറ്റി ആക്ട് വകുപ്പ് 164 പകാരം 
ബന്ധപ്പെട്ട എല്ലാവരെയും ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


ട്രാൻസ്മിഷൻ സർക്കിൾ, 
പാലക്കാട്. 


- ( ഒപ്പ്) 
ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ. 


